O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 04 
Tuesday , 04th January 2022 


1197 ധനു 20 


1943 പൌഷം 14 


20th Dhanu 1197 


14th Pousha 1943 


വാല്യം 11 


നമ്പർ 


1 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


324 


KERALA GAZETTE 


Part III 


Alappuzha District 


Karthikappally Taluk 


NOTICE 


നമ്പർ : A3 1452621 


24-12-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ വീയപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വൈ . യോഹന്നാൻ പേരൂ 
ർ പുത്തൻ വീട്ടിൽ , വെള്ളംകുളങ്ങര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വീയപുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ അച്ചാമ്മ യോഹന്നാൻ , പേരൂർ പുത്തൻ 
വീട്ടിൽ , വെള്ളംകുളങ്ങര , ബോധിപ്പിച്ച അപേക്ഷ വീയപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരുപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അച്ചാമ്മ യോഹന്നാൻ 


ഭാര്യ 


54 


2 


ആൻസി.എ 


മകൾ 


28 


3 


അജിത്ത്.വൈ 


മകൻ 


26 


നമ്പർ : A3 14527/21 


24-12-2021 


അപേക്ഷ 


കാർത്തികപ്പള്ളി താലൂക്കിൽ പതിയുർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം . ജി . രാമകൃഷ്ണൻ മംഗലത്ത് , 
പത്തിയൂർ പടിഞ്ഞാറ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പതിയുർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലത.കെ , മംഗലത്ത് , പത്തിയൂർ പടിഞ്ഞാറ് , ബോധിപ്പിച്ച 

പതിയുർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 13-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരുപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലത.ക 


ഭാര്യ 


55 


2 


രിഞ്ജീത്ത് . ആർ 


| മകൻ 


34 


3 


രാഹുൽ . ആർ 


മകൻ 


29 


നമ്പർ : A3 14765/21 


26-12-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ 


കീരിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സാറാമ്മ മത്തായി പ്ലാക്കാട്ട് , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


325 


Revenue Department 


04th January 2022 


അനന്തരാവകാശ 


രാമപുരം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കീരിക്കാട് വില്ലേജിൽ പരേതയുടെ മകൻ പി.എം. ജോൺ , പ്ലാക്കാട്ട് , രാമപുരം , ബോധിപ്പിച്ച അപേക്ഷ 
കീരിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 03-06-1994 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരുപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പി.എം.ജോൺ 


മകൻ 


75 


നമ്പർ : A3 1476521 


26-12-2021 


അനന്തരാവകാശ 


കാർത്തികപ്പള്ളി താലൂക്കിൽ കീരിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചെറിയാൻ മത്തായി പ്ലാക്കാട്ട് , 
രാമപുരം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കീരിക്കാട് വില്ലേജിൽ പരേതൻറെ മകൻ പി.എം. ജോൺ , പ്ലാക്കാട്ട് , രാമപുരം , ബോധിപ്പിച്ച അപേക്ഷ 
കീരിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 29-01-1991 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരുപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പി.എം. ജോൺ 


മകൻ 


75 


നമ്പർ : A3 1472021 


26-12-2021 


അനന്തരാവകാശ 


കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശംഭു @ പ്രണവ്.പി വട്ടത്തറയിൽ 
, പല്ലന എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി തൃക്കുന്നപ്പുഴ വില്ലേജിൽ പരേതൻറെ മാതാവ് ശ്രീദേവി , വട്ടത്തറയിൽ , പല്ലന , ബോധിപ്പിച്ച അപേക്ഷ 
തൃക്കുന്നപ്പുഴ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 23-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് ജീവിച്ചിരുപ്പുണ്ട് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ശ്രീദേവി 


മാതാവ് 


48 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


326 


KERALA GAZETTE 


Part III 


നമ്പർ : A3 1472121 


26-12-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയമ്മ ഉമ്മാപറമ്പിൽ , പാനൂ 
ർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തൃക്കുന്നപ്പുഴ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് രാമചന്ദ്രൻ , ഉമ്മാപറമ്പിൽ , പാനൂർ , ബോധിപ്പിച്ച അപേക്ഷ തൃക്കുന്നപ്പുഴ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 28-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരുപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രാമചന്ദ്രൻ 


| ഭർത്താവ് 


67 


2 


| അനിമോൻ 


മകൻ 


43 


3 


അനുഷ 


മകൾ 


38 


നമ്പർ : A3 1444721 


26-12-2021 


അനന്തരാവകാശ 


കാർത്തികപ്പള്ളി താലൂക്കിൽ കണ്ടല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുശീലക്കുഞ്ഞമ്മ , ഹരിവിലാ 
സം , പുതിയവിള എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കണ്ടല്ലൂർ വില്ലേജിൽ പരേതയുടെ മകൻ ശ്രീജിത്ത് അയ്യപ്പൻപിള്ള , ഹരിവിലാസം , പുതിയവിള , 
ബോധിപ്പിച്ച അപേക്ഷ കണ്ടല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മ 
രണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-10-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരുപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശ്രീജിത്ത് അയ്യപ്പൻപിള്ള 


മകൻ 


42 


നമ്പർ : A3 14448/21 


27-12-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ പതിയുർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി.എസ് . അജയൻ വല്ലാറ്റൂർ , എരു 
വ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പതിയുർ വില്ലേജിൽ പരേതൻറെ ഭാര്യ സുഷമ.എ.പിള്ള , വല്ലാറ്റൂർ , എരുവ , ബോധിപ്പിച്ച അപേക്ഷ പതിയുർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25 
10-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പിതാവ് ജീവിച്ചിരുപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


327 


Revenue Department 


04th January 2022 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സുഷമ.എ.പിള്ള 


ഭാര്യ 


54 


2 


മകൾ 


29 


3 


അഞ്ജലി.എ.പിള്ള 
| അഭിജിത്ത്.എ.പിള്ള 
| എ.പി.ലീലാമ്മ 


മകൻ 


23 


4 


മാതാവ് 


84 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


328 


KERALA GAZETTE 


Part III 


Alappuzha District 


Karthikappally Taluk 


NOTICE 


നമ്പർ : A3 15085/21 


27-12-2021 


അനന്തരാവക 


കാർത്തികപ്പള്ളി താലൂക്കിൽ കണ്ടല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉണ്ണികൃഷ്ണപിള്ള അരിയേ 
ലിൽ , കണ്ടല്ലൂർ തെക്ക് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
ാശ സർട്ടിഫിക്കറ്റിനായി കണ്ടല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ രാജേശ്വരിയമ്മ , അരിയേലിൽ , കണ്ടല്ലൂർ തെ 
ക്ക് , ബോധിപ്പിച്ച അപേക്ഷ കണ്ടല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മ 
രണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-04-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരുപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാജേശ്വരിയമ്മ 


ഭാര്യ 


49 


2 


ഹരികൃഷ്മൻ 


മകൻ 


22 


നമ്പർ : A3 15217/21 


27-12-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ പതിയുർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിലാസിനി ബായി , മോഹനം , 
എരുവ് എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പത്തിയൂർ വില്ലേജിൽ പരേതയുടെ മകൾ ബി.ഗീതാദേവി , മോഹനം , എരുവ , ബോധിപ്പിച്ച അപേക്ഷ 
പതിയുർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരുപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അജയകുമാർ ബാലകൃഷ്ണപ് 


മകൻ 


54 


2 


ബി.ഗീതാദേവി 


മകൾ 


50 


നമ്പർ : A3 1521821 


27-12-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഡോ . ആർ . രാധാകൃഷ്ണപിള്ള പ്രേ 
ം നിവാസ് , പിലാപ്പഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ഹരിപ്പാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രേമ രാധാകൃഷ്ണൻ , പ്രേം നിവാസ് , പിലാപ്പുഴ , ബോധിപ്പിച്ച 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


329 


Revenue Department 


04th January 2022 


അപേക്ഷ 


ഹരിപ്പാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 11-08-1994 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരുപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


64 


2 


മകൾ 


38 


പ്രേമ രാധാകൃഷ്ണൻ 
അമ്പിളി രാധാകൃഷ്ണൻ 
അജയ് രാധാകൃഷ്മൻ 
അഞ്ജലി രാധാകൃഷ്ണൻ 


3 


| മകൻ 


34 


4 


മകൾ 


27 


നമ്പർ : A3 15330/21 


27-12-2021 


; 


കാർത്തികപ്പള്ളി താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആർ.ശിവരാമൻനായർ പാരേത്ത് 
, പ്രയാർ വടക്ക് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പുതുപ്പള്ളി വില്ലേജിൽ പരേതൻറെ മകൾ സവിത.റ്റി , പാരേത്ത് , പ്രയാർ വടക്ക് , ബോധിപ്പിച്ച അപേക്ഷ 
പുതുപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-08-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരുപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എസ് . ഗീതമോഹൻ 


മകൻ 


ി 


66 


2 


നാഗേന്ദ്രകുമാർ.എസ് 


മകൻ 


64 


3 


| ഉമാ മോഹൻകുമാർ 


മകൾ 


61 


4 


സരിത .റ്റി 


മകൾ 


51 


5 


സവിത.റ്റി 


മകൾ 


51 


നമ്പർ : A3 1532421 


28-12-2021 


അനന്തരാവകാശ 


അപേക്ഷ 


കാർത്തികപ്പള്ളി താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജി . ചന്ദ്രൻപിള്ള , കൊല്ലോട്ട് 
, പുതുപ്പള്ളി തെക്ക് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പുതുപ്പള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ കമലം.കെ , കൊല്ലോട്ട് , പുതുപ്പള്ളി തെക്ക് , ബോധിപ്പിച്ച 

പുതുപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 25-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരുപ്പില്ല ടി ദമ്പതികൾക്ക് സന്താനങ്ങളുമില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


330 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കമലം.കെ 


ഭാര്യ 


71 


നമ്പർ : A3 15653/21 


28-12-2021 


കെ . യു , 


കാർത്തികപ്പള്ളി താലൂക്കിൽ പതിയുർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . ആർ . ലീല 
ലീലാഭവനം ( പ്രണവം ) , പത്തിയൂർ തോട്ടം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പതിയുർ വില്ലേജിൽ പരേതയുടെ മകൻ അജിത്ത് കുമാർ 
ലീലാഭവനം ( പ്രണവം ) , പത്തിയൂർ തോട്ടം , ബോധിപ്പിച്ച അപേക്ഷ പതിയുർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-12-2020 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും 
ഭർത്താവും ജീവിച്ചിരുപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


55 


| അജിത്ത്കുമാർ .കെ.യു 
അമ്പിളി .എൽ 


2 


മകൾ 


57 


3 


അഭിലാഷ് . യു.കെ 


മകൻ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


331 


Revenue Department 


04th January 2022 


Alappuzha District 


Karthikappally Taluk 


NOTICE 


നമ്പർ : A3 15653/21 


28-12-2021 


അനന്തരാവകാശ 


കാർത്തികപ്പള്ളി താലൂക്കിൽ പതിയുർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി.ഉത്തമൻ ലീലഭവനം ( പ്രണവം ) 
, പത്തിയൂർ തോട്ടം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പതിയുർ വില്ലേജിൽ പരേതൻറെ മകൻ അജിത്ത്കുമാർ .കെ.യു , ലീലഭവനം ( പ്രണവം ) , പത്തിയൂർ 
തോട്ടം , ബോധിപ്പിച്ച അപേക്ഷ പതിയുർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-08-2015 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരുപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അജിത്കുമാർ 

.കെ.യു 


മകൻ 


55 


2 


അമ്പിളി 

.എൽ 


മകൾ 


57 


3 


അഭിലാഷ്.യു.കെ 


മകൻ 


59 


നമ്പർ : A3 1576421 


28-12-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ കായംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഇ.ഐ .നാരായണൻ നമ്പൂതിര 
ി ഇടവലഞ്ഞ് ഇല്ലം , പുള്ളിക്കണക്ക് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കായംകുളം വില്ലേജിൽ പരേതൻറെ മകൻ ശശി . ഇ.എൻ , ഇടവലഞ്ഞ് ഇല്ലം 
, പുള്ളിക്കണക്ക് , ബോധിപ്പിച്ച അപേക്ഷ കായംകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരുപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശശി.ഇ.എൻ 


മകൻ 


51 


നമ്പർ : A3 16668/21 


28-12-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ കീരിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മനാഭൻ വാലുകണ്ടത്തിൽ , 
മലമേൽഭാഗം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കീരിക്കാട് വില്ലേജിൽ പരേതൻറെ മകൾ കനകമ്മ , വാലുകണ്ടത്തിൽ , മലമേൽഭാഗം , ബോധിപ്പിച്ച 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


332 


KERALA GAZETTE 


Part III 


അപേക്ഷ 


കീരിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 29-09-2004 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും മകനും ജീവിച്ചിരുപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലീലാമ്മ 


| മകൾ 


65 


2 


| ലളിതാമ്മ 


മകൾ 


63 


3 


കനകമ്മ 


മകൾ 


61 


4 


രാധാമണി 


മകൾ 


54 


5 


വസന്തകുമാരി 


| മകന്റെ ഭാര്യ 


51 


| 


6 


| പ്രവീൺ 


പൗത്രൻ 


30 


7 


| പ്രേംകിരൺ 


| പൗത്രൻ 


27 


നമ്പർ : A3 16861721 


28-12-2021 


അപേക്ഷയ 


കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആൻഡ്രസ് വേലശ്ശേരി മണ് 
ണേൽ , മുതുകുളം വടക്ക് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ആറാട്ടുപുഴ വില്ലേജിൽ 

ആറാട്ടുപുഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ ആലീസ് , വേലശ്ശേരി മണ്ണൽ , മുതുകുളം വടക്ക് , ബോധിപ്പിച്ച 
ആറാട്ടുപുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-06-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരുപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ആലീസ് 


ഭാര്യ 


45 


2 


മകൾ 


27 


സ്റ്റെഫിയ .എ 
സ്റ്റെഫിൻ . എ 


3 


മകൻ 


21 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.04 03:11:22 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


